© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


SOVERNMENT 


CA 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 മേയ് 18 
18th May 2021 
1196 ഇടവം 4 
4th Idavam 1196 


നമ്പർ 


20 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 28 
28th Vaisakha 1943 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


3804 


KERALA GAZETTE 


[ [ PART III 


Peerumede Taluk 


( 3 ) 


പരസ്യം 


( 1 ) 


നമ്പർ ജി1-1291 ) 2021 . 

2021 ഫെബ്രുവരി 9 . 
ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ ഏലപ്പാറ 
വില്ലേജിൽ കൊച്ചുകരുന്ത രുവി കര യിൽ ബഥേൽ ഹൗസ് 
വീട്ടിൽ തങ്കമണി എന്നവർ 8-12-2018 - ൽ മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും പരേതയുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
നൽ ക ണ മ ന്ന് കാണിച്ച് പര ത്യു ടെ 

മകൻ 
ജോൺ സൺ സമർപ്പിച്ച് അപേ ക്ഷ യിൻ മേൽ 
ഏലപ്പാറ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിയതിൽ ഏലപ്പാറ വില്ലേജിൽ ബഥേൽ ഹൗസ് വീട്ടിൽ 
തങ്കമണി എന്നവർ 8-12-2018 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതയുടെ നിയമാനുസൃത അവകാശികൾ താഴെപ്പറയുന്നവർ 
മാത്രമാണെന്നും കാണുന്നു . 


നമ്പർ ജി1-1414 2021 കെ.ഡിസ് . 2021 ഫെബ്രുവരി 12 , 

ഇടുക്കി ജില്ല യിൽ പീരു മേട് താലൂക്കിൽ കുമളി 
വില്ലേജിൽ മുരിക്കടി കരയിൽ പുതുപറമ്പിൽ ശീനിലയം 
വീട്ടിൽ ഹോണററി ക്യാപ്റ്റൻ സുരേഷ് ബാബു , പി . റ്റി . 
എന്ന യാൾ 22 -5-2015 -ൽ മര ണ മ ട ഞ്ഞിട്ടു ള്ള താണെന്നും 
പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച് പരേ തന്റെ ഭാര്യ സി . എൻ . രാജി സുരേഷ് 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വാഗമൺ വില്ലേജാഫീസർ 
മുഖേന അ വ കാശ വിചാരണ നട ത്തി യ തിൽ കുമിളി 
വില്ലേജിൽ പുതുപറമ്പിൽ ശീനിലയം വീട്ടിൽ ഹോണററി 
ക്യാപ്റ്റൻ സുരേഷ് ബാബു , പി . റ്റി . എന്നയാൾ 22-5-2015 - ൽ 
മരണ മടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ താഴെപ്പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ആനന്ദ് 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


1 


ഭർത്താവ് 


62 


ജോൺസൺ 
ആനന്ദ് ജോൺസൺ 


2 


മകൻ 


39 


ബന്ധം 


1 


57 


സി . എൻ . രാജി സുരേഷ് 
ശ്രീജ സുരേഷ് 
ശുതി സുരേഷ് 


ഭാര്യ 
മകൾ 


2 


34 


3 


30 


> 


ആകയാൽ പരേതയുടെ അനന്തരാവകാശികളായി മുകളിൽ 
പേര് ചേർത്തിരിക്കുന്ന 2 ( രണ്ട് പേർ മാത്രമാണെന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേര് ചേർത്തിരിക്കുന്ന 3 ( മൂന്ന് ) പേർ മാത്രമാണെന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


( 4 ) 


( 2 ) 


നമ്പർ ജി1-8333 2021 . 

2021 ഫെബ്രുവരി 3 . 
ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ പീരുമേട് 
വില്ലേജിൽ കരടിക്കുഴി കരയിൽ കരടിക്കുഴി എസ്റ്റേറ്റ് സി . ജി . 
ഡിവിഷൻ വീട്ടിൽ ആനന്ദരാജ് , എസ് . എന്നയാൾ 25-5-2020 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ഷീന 
സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ പീരുമേട് വില്ലേജാഫീ സർ 
മുഖേന അവ കാശ വിചാരണ നട ത്തിയ തിൽ പീരുമേട് 
വില്ലേജിൽ കരടിക്കുഴി എസ്റ്റേറ്റ് സി . ജി . ഡിവിഷൻ വീട്ടിൽ 
ആനന്ദരാജ് , എസ് . എന്നയാൾ 25-5-2020 - ൽ മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും പരേതന്റെ നിയമാനുസൃത അവകാശികൾ താഴെ 
പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


നമ്പർ ജി1-1459 2021 കെ.ഡിസ് . 2021 ഫെബ്രുവരി 22 . 

ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ വാഗമൺ 
വില്ലേജിൽ പുളിങ്കട്ട കര യിൽ വലിയ പറമ്പിൽ വീട്ടിൽ 
ശ്രീധരൻ , വി . കെ . എന്നയാൾ 17-7-2019 - ൽ മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും പരേ തന്റെ അനന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ഭാരതി സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ വാഗ മ ൺ വില്ലേജാഫീ സർ മുഖേന 
അവകാശ വിചാരണ നടത്തിയ തിൽ വാഗമൺ വില്ലേജിൽ 
വലിയപറമ്പിൽ വീട്ടിൽ ശ്രീധരൻ , വി . കെ . എന്നയാൾ 11-7-2019 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ നിയമാനുസൃത 
അവകാശികൾ താഴെ പറയുന്നവർ മാത്രമാണെന്നും കാണുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


1 


ഭാരതി 


62 


ഭാര്യ 
മകൾ 


2 


45 


3 


സിന്ധു വേണുഗോപാൽ 
ബിന്ദു ജാസി 
വിനോജ് , വി . എസ് . 


42 


>> 


ബസം 


4 


മകൻ 


41 


1 


39 


ഷീന 
അഞ്ജു ആനന്ദ് 
ജീവാനന്ദ് 


ഭാര്യ 
മകൾ 


2 


23 


3 


മകൻ 


20 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേര് ചേർത്തിരിക്കുന്ന 3 ( മൂന്ന് ) പേർ മാത്രമാണെന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേര് ചേർത്തിരിക്കുന്ന 4 ( നാല് ) പേർ മാത്രമാണെന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
പീരുമേട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


84 


